Kerala 


Gazette No . 21 dated 24th May 2011. 


PART I 


Section iii 


GOVERNA 


a 


- 


യി 
ൽ 


ം സാമ്പാർ 


OF KERAL 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - എ ) വകുപ്പ് 


- വിജ്ഞാപനം 

2011 മാർച്ച് 18 . 
നമ്പർ 18971 ലെഗ്.എ2/ 2010/ നിയമം. 

തിരുവനന്തപുരം 

1932 ഫാൽഗുനം 27 . 


2011 മാർച്ച് 17 -ാം തീയതി കേരള ഗവർണ്ണർ വിളം ബ ര പ്പെ ടു ത്തിയ 
താഴെ പറയുന്ന ഓർഡിനൻസ് പൊതു ജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


കെ . മധുസൂദനൻ നായർ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2011 - ലെ 30 -ാം നമ്പർ ഓർഡിനൻസ് 


2011 - ലെ കേരള മുദ്രപ്പത്ര ( ഭേദഗതി) ഓർഡിനൻസ് 


ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ അറുപത്തി രണ്ടാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


1959 - ലെ കേരള മുദ്രപ്പത് ആക്റ്റ് വീണ്ടും ഭേദഗതി 

ചെയ്യുന്നതിനുള്ള 


ഒരു 


ഓർഡിനൻസ് 


പീഠിക . - 1959 - ലെ കേരള മുദ്രഎത്ര ആക്ട്റ്റ് ഇതി നു ശേഷം കാണുന്ന 
ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാലും ; 

2010 - ലെ കേരള മുദ്രപ്പത്ര ( ഭേദഗതി) ഓർഡിനൻസ് (2010 - ലെ 54 ) 2010 ഒക്ടോബർ 
22 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 

| 2010 ഡിസംബർ 21 -ാം തീയതി ആരംഭിച്ച് 2011 ജനുവരി 3 -ാം തീയതി അവസാനി 
ച്ചതുമായ കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത ഓർഡി 
നൻസിനു പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള ഒരു 
ബിൽ പന്ത്രണ്ടാം കേരള നിയമസഭയുടെ 392 -ാം നമ്പർ ബില്ലായി പ്രസിദ്ധീകരിച്ചു 
വെങ്കിലും ആയത് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാ 
തിരുന്നതിനാലും ; 

| പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിറുത്തുന്നതിനുവേണ്ടി കേരള 
ഗവർണ്ണർ 2011 ജനുവരി 22 -ാം തീയതി 2011 - ലെ കേരള മുദ്രപ്പത്ര ( ഭേദഗതി) 
ഓർഡിനൻസ് (2011- ലെ 5) വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 

2011 ഫെബ്രുവരി 4 -ാം തീയതി ആരംഭിച്ച് 2011 ഫെബ്രു വരി 24 -ാം തീയതി 
അവസാനിച്ചതുമായ കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത 
2011 - ലെ 5 -ാം നമ്പർ ഓർഡിനൻസിനു പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക് 
കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ പന്ത്രണ്ടാം കേരള നിയമസഭയുടെ 407 -ാം നമ്പർ 
ബില്ലായി പ്രസിദ്ധീകരിച്ചുവെങ്കിലും ആയത് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും 
പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും ; 

ഇൻഡ്യൻ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (2 ) -ാം ഖണ്ഡം ( എ ) ഉപഖണ്ഡ 
പ്രകാരം പ്രസ്തുത ഓർഡിനൻസിന് 2011 മാർച്ച് 18 -ാം തീയതി പ്രാബല്യമില്ലാതായി 
തീരുമെന്നതിനാലും ; 


പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നില നിർത്താതിരിക്കുന്ന പക്ഷം 
വൈഷമ്യങ്ങൾഉണ്ടാകുമെന്നതിനാലും ; 

- കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര നടപടി 
എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള ഗവർണ്ണർക്ക് 
ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 

ഇപ്പോൾ, അതിനാൽ, ഇൻഡ്യൻ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (1) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ താഴെ 
പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


1. ചുരുക്കപ്പേരും പ്രാരംഭവും. - ( 1) ഈ ഓർഡിനൻസിന് 2011 - ലെ കേരള 
മുദ്രപ്പത്ര ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 


( 2) ഇത് 2010 ഏപ്രിൽ 1 -ാം തീയതി പ്രാബല്യ ത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ്. 


2. 1959 - ലെ 17 -ാം ആക്റ്റ് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. ഈ 
ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലത്ത് 1959 - ലെ കേരള മുദ്രപ്പത്ര ആക്ടിന് 
( 1959 - ലെ 17 ) ( ഇതിനു ശേഷം പ്രധാന ആക്റ്റ് എന്നാണ് പരാമർശിക്കപ്പെടുക) 
3 -ാം വകു പ്പിൽ പരാമർശിച്ചിരിക്കുന്ന ഭേദഗതിക്ക് വിധേ യ മായി പ്രാബല്യം 
ഉണ്ടായിരിക്കുന്നതാണ്. 


- 3. 28എ വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്റ്റിന്റെ 28 എ വകുപ്പിൽ - 


(i ) ( 4 ) - ം ഉ പ വ ക പ്പി ൽ “മുപ്പത് ദി വ സ ത്തി ന കം എന്ന 
വാക്കുകൾക്കു പകരം “ഒരു വർഷത്തിനകം ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 


- ( ii ) നിലവിലുള്ള വ്യവസ്ഥ യ്ക്കു 
നിബന്ധന ചേർക്കേണ്ടതാണ്, അതായത്: 


ശേഷം താഴെ പറയുന്ന ക്ലിപ്സ് 


- “എന്നിരുന്നാലും മേൽപ്പറഞ്ഞ കാലയളവിനുള്ളിൽ അപ്പീൽ നൽകാതിരി 
ക്കാൻ അപ്പീൽ വാദിക്ക് മതിയായ കാരണമുണ്ടെന്ന് കളക്ടർക്ക് ബോദ്ധ്യമാകുന്ന 
പക്ഷം മേൽപ്പറഞ്ഞ ഒരു വർഷത്തെ കാല യ ള വി നു ശേഷം സമർപ്പിക്കുന്ന ഒരു 
അപ്പീൽ അദ്ദേഹത്തിന് സ്വീകരിക്കാവുന്നതാണ്. . 


4. റദ്ദാക്കലും ഒഴിവാക്കലും. - (1 ) 2011 - ലെ കേരള മുദ്രപത ( ഭേദഗതി) 
ഓർഡിനൻസ് ( 2011- ലെ 5) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു. 


- ( 2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ തന്നെയും പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്ടിൻകീഴിൽ ചെയ്ത ഏതെങ്കിലും കാര്യമോ എടുത്ത 
ഏതെങ്കിലും നടപടിയോ ഈ ഓർഡിനൻസ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന 
ആക്ടിൻകീഴിൽ ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതാണ്. 


5. സാധൂകരണം. പ്രധാന ആക്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയുടെ 
വിധിന്യായത്തിലോ ഡിഗ്രിയിലോ ഉത്തരവിലോ എന്തുതന്നെ അടങ്ങിയിരുന്നാലും 
2010 ഏപ്രിൽ 1 -ാം തീയതി മുതൽ 2010 - ലെ കേരള മുദ്രപ്പത്ര ( ഭേദഗതി) ഓർഡിനൻസ് 
( 2010 - ലെ 54) പ്രസിദ്ധപ്പെടുത്തിയ 2010 ഒക്ടോബർ 25 -ാം തീയതിവരെയുള്ള കാലയള 
വിൽ 28എ വകുപ്പിന്റെ (4) -ാം ഉപവകുപ്പിൻകീഴിൽ ഏതെങ്കിലും ആൾ അപ്പീൽ ഫയൽ 
ചെയ്യുകയും അതിനോടനുബന്ധിച്ച് തുടർനടപടികൾ എടുക്കുകയും ചെയ്തിട്ടുള്ള 
കാര്യത്തിൽ ചെയ്തതോചെയ്തതായി കരുതപ്പെടുന്നതോ ആയ എല്ലാ നടപടികളും 
നിയമാനുസൃതമായിരിക്കുന്നതും ഈ ഓർഡിനൻസ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട 
പ്രധാന ആക്റ്റിൻകീഴിലെ വ്യവസ്ഥകൾ പ്രകാരം നിയമാനുസൃതം ചെയ്തതായി 
കരുതപ്പെടേണ്ടതുമാണ്. 


ആർ. എസ്. ഗവായ്, 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ) 


സി . രമണി, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


